Kerala Gazette No. 5 dated 30th January 2018 . 


PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


നമ്പർ എഫ് - 3238 / 2017 . 


2017 ഒക്ടോബർ 20. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം ( 4 ). 

( 2) പുനലൂർ തെന്മല വില്ലേജിൽ സുൾഫി മൻസിലിൽ ശ്രീമതി സഫിയാ ബീവി സമർപ്പിച്ച അപേക്ഷ . 
| (3) പുനലൂർ തഹശീൽദാരുടെ 21- 1-2017, 30 - 8 -2017 എന്നീ തീയതികളിലെ ബി3 -12125 നമ്പർ റിപ്പോർട്ട്. 


- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

Sl. Survey No. Sub - Local Body Taluk Village Classification Fair Value 
- No. 

Division 


per Are 


| No. 


- 1 


1084 


Thenmala G . P. 


Punalur 


Thenmala 


- 26,250 


Garden 
land with 
road access 


നമ്പർ എഫ് - 9224 / 2017. 


2017 നവംബർ 4 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( fixation of fair value of Land) ചട്ടം 3(7), ചട്ടം (4). 

-- കൊല്ലം താലൂക്ക്, കൊല്ലം വെസ്റ്റ്വില്ലേജിൽ കൈക്കുളങ്ങര മൂതാക്കരയിൽ കടപ്പുറം പുറമ്പോക്കിൽ 

ബെൻസി സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 16 -9- 2017- ലെ ബി18 - 4417 /17 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl . 
No . 


Block 
No 


Re- 
Survey No 


Sub - 
Division 


Fair Value 
per Are 


No . 


- 1 


198 


2 


കൊല്ലം 


75,000 


കൊല്ലം 
കോർപ്പറേഷൻ 


കൊല്ലം 
വെസ്റ്റ് 


- Residential 

plot without 
vehicular access 


Gaz. No. 5 /2018/DTP /CLR (Fair Value -Supplement). 


243 


( 3 ) 


നമ്പർ എഫ് - 18740 / 2017. 


| 2017 നവംബർ 4 , 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ M1 - 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ഓടനാവട്ടം വില്ലേജിൽ അർച്ചനാ നിവാസിൽ ഉഷാകുമാരി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 5 - 6- 2017 -ാം തീയതിയിലെ എഫ് 1- 19704 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

- ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന കാർ അഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


- പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്,- സർവ്വ 

6 - 3 -2010 - ലെ 

പുനർ 
ബ്ലോക്ക്നമ്പർ റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


കൊട്ടാരക്കര ഓടനാവട്ടം- 31 


275/ 8 - 2 


23 ,500 


ഉഷാകുമാരി, 
അർച്ചനാ നിവാസ്, 
ഓടനാവട്ടം 


Government 
property 
- 23,500 


Residential 
plot without 
road access 


-275 / T 


25, 000 


Government 
property 
- 25 , 000 


275 / 18 


- 


2, 


25,000 


Government 
property 

25,000 


നമ്പർ എഫ് - 22409/ 2017. 


2017 നവംബർ 17 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം, കരുനാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ വേലിതുരുത്ത്, നീണ്ടകര പി. ഒ., അജിതാ 

ഭവനത്തിൽ ശ്രീമതി അജിത സമർപ്പിച്ച അപേക്ഷ . 

(4) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 7 -10 - 2017 -ാം തീയതിയിലെ സി1 -13032 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 

244 


ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന - ( 2 ) - കാമുള്ള - നിർദ്ദേശത്തിന്റെ - അടിസ്ഥാനത്തിലും - റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 
അപേക്ഷകന്റെ താലൂക്ക് വില്ലേജ്, സർവ്വ 

6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
പേരും 

ബ്ലോക്ക്നമ്പർ റീസർവ്വ/ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
മേൽവിലാസവും 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
നമ്പർ വിലയും 

- ഒന്നിന്) 


കരുനാഗപ്പള്ളി നീണ്ടകര -22 


207/ 22 


19,760 


Government 

property 


ശീമതി അജിത , 
അജിതാഭവനം, 
വേലിതുരുത്ത്, 
നീണ്ടകര പി . ഒ ., 
കൊല്ലം 


Garden 
land with 
road access 


നമ്പർ എഫ് - 23215/ 2017 . 


2017 നവംബർ 17 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന; - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3(7 ), ചട്ടം (4 ). 


(2) കൊല്ലം വാളത്തുംഗൽ സരോജം വീട്ടിൽ ശ്രീ . അജയകുമാർ സമർപ്പിച്ച അപേക്ഷ . 

(3) കൊല്ലം തഹശീൽദാരുടെ 21-10- 2017 - ലെ ബി18/ 24166/17 -ാം നമ്പർ റിപ്പോർട്ട്. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
Si. Block Survey Sub - Local Body Taluk Village Classification Fair Value 
No. No. No. Division 

per Are 


162 


Kollam Corporation 


Kollam 


Mundakkal 


5, 00,000 


Residential 
plot with 

Private 
road access 


നമ്പർ എഫ് - 25174 / 2017 . 


2017 നവംബർ 24. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ എം.1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽതൃക്കോവിൽവട്ടം വില്ലേജിൽ തട്ടാർക്കോണം പി. ഒ. യിൽ കല്ലുവിള വീട്ടിൽ 

ശ്രീ . രവീന്ദ്രൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 
( 4) കൊല്ലം തഹശീൽദാരുടെ 15 - 11- 2017 -ാം തീയതിയിലെ ബി18 - 25440 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 

245 


ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സുചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ 

6 - 3 - 2010 - ലെ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച് 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ - വിലയും 

- ഒന്നിന് 


25 /21 


30, 000 


കൊല്ലം തൃക്കോവിൽവട്ടം 

22 


Wet land 
| - 2,000 


ശ്രീ. രവീന്ദ്രൻപിള്ള, 
കല്ലുവിള വീട്, 
തട്ടാർക്കോണം പി . ഒ., 
തൃക്കോവിൽവട്ടം, 
കൊല്ലം 


Garden land 

without 
road access 


നമ്പർ എഫ് -12535/ 2017 . 


2017 നവംബർ 27 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം ( 4 ). 


(2) കൊല്ലം ഇളമ്പള്ളൂർ വില്ലേജിൽ പെരുമ്പുഴ പി . ഒ .യിൽ പെരുമ്പുഴ താഴം മുണ്ടപ്പള്ളി പടിഞ്ഞാറ്റതിൽ 

ശ്രീമതി ഷൈലജ സമർപ്പിച്ച അപേക്ഷ . 


| (3) 


കൊല്ലം തഹശീൽദാരുടെ 23 - 5 - 2017 - ലെ ബി18 - 46335/ 15 -ാം നമ്പർ റിപ്പോർട്ട്. 


- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Si. 
No. 


Block 
No 


Re - Survey 

No. 


Sub 
Division 


Fair Value 
per Are 


- 1 


18 


459 


19 


Elampalloor G . P. 


Kollam 


Elampalloor 


62, 500 


Residential 
plot with 
vehicular 
access 


നമ്പർ എഫ് -22343/2017. 


2017 ഡിസംബർ 4 , 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 


(2) കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ കുളത്തൂപ്പുഴ വില്ലേജിൽ കൈതാട് കല്ലുമ്മൂട്ടിൽ അലക്സ് വർഗീസ് 

246 


5 


സമർപ്പിച്ച അപേക്ഷ . 


(3) 


Meno O200008B500S 4 - 10 - 2017 -6e1 m113-8239 /17- 50 MMÔ Olcgfpoš . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


Si. 


Survey 


Local Body 


T aluk 


Village 


Classification 


Sub - 
Division 


Fair Value 
per Are 


No. 


886 


Kulathuppuzha G . P. 


Punalur 


Kulathuppuzha 


22.500 


Residential 

plot with 
Corp ./Mun ./ 
Pan . road 
access 


സബ് കളക്ടറുടെ കാര്യാലയം, 
Odvelo . 


(697) 
mm ABÁSO. 


ERNAKULAM DISTRICT 


FORM “C 


[ See Rule 5 (8 )] 
NOTIFICATIONS 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1955 , the Fair Value of Land in Ernakulam District is hereby fixed finally as shown in the schedule hereto : 


(1) 


No . A2 -458/2017. 


25th November 2017 . 


SCHEDULE 


District - Ernakulam . 


Taluk - Aluva . 


Village — Angamali . 


Survey Number 
with Sub Division 

Number 


Corporationt 
Municipality / 
Panchayath 


Ward & Number 


Classification 

by use 


Fair value of Revised Fair 
the land alreadyValue of land 
fixed as per Are as per Are 


Municipality 


8,40 ,000 


4,50,000 


Block No. 11 
Re-survey No . 

638 /19 -2 


Residential plot 
with private 
road access 


(2) 


No . A2 -410/ 2017. 


25th November 2017. 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva . 


Village — Angamali. 


Fair Value of 


Revised Fair 


Survey Number 

Corporation / 
Gaz. No. 5 /2018 /DTP /CLR (Fair Value -Supplement). 


247 


Ward & No . 


with Sub Division 

Number 


Municipality/ 
Panchayath 


Classification 

by use 


the Land already 
fixed as per Are 


Value of land 
as per Are 


Municipality 


10 ,00,000 


3 ,00 ,000 


Block No. 11 
Re-survey No . 

- 122 /5 


Residential plot 
with Municipal 

road access 


(3) 


No, A2 - 11056/ 2017 . 


19th December 2017. 


SCHEDULE 


District Ernakulam . 


Taluk - Aluva . 


Village — Nedumbassery . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 
fixed as per Are 


Revised Fair 
Value of land 
as per Are 


Panchayath - 


12 


6,50 ,000 


4, 00,000 


Block No. 9 
Re-survey No . 
445/ 7, 445/8 , 

445/ 9 


Residential plot 
with Corporation / 
Municipality / 
Panchayath 
road access 


Collectorate, 
Ernakulam. 


| (Sd.) 
District Collector. 


MALAPPURAM DISTRICT 


മലപ്പുറം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: അമിത് മീണ , ഐ . എ . എസ്.) 


നമ്പർ ബി1- 22552 / 2015 / കെ . ഡിസ്. 


2017 ഒക്ടോബർ 10 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം- വിലവർദ്ധനവ് പരിഹരിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 
സൂചന : - ( 1) ശ്രീ . സി. മുഹമ്മദ് s/ o അസ്സൻകുട്ടി, പെരുവങ്ങാടൻ ഹൗസ്, പൂവ്വത്തിക്കൽ പി . ഒ . എന്നയാൾ സമർപ്പിച്ച 

-- അപ്പീൽ. 

(2) പെരിന്തൽമണ്ണ സബ്ക ളക്ടറുടെ 7- 8- 2015 - ലെ ബി 5768 /2014 -ാം നമ്പർ കത്ത്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 -ാം തീയതിയിലെ വിജ്ഞാപനത്തിൽ മലപ്പുറം 
ജില്ല , ഏറനാട് താലൂക്കിൽ ഊർങ്ങാട്ടിരി വില്ലേജിൽ, ബ്ലോക്ക് നമ്പർ 27 - ൽ റീസർവ്വ നമ്പർ 429/ 13 - ൽ ഉൾപ്പെട്ട വസ്തുവിന്റെ 
വില വളരെ കൂടുതലായി രേഖപ്പെടു ത്തി യിട്ടു ണ്ട ന്നും ആയത് പുനർ നിർണ്ണയി ക്ക ണ മെന്നും സൂചന ( 1) പ്രകാരം 
ശ്രീ . സി. മുഹമ്മദ് s/o അസ്സൻകുട്ടി, പെരുവങ്ങാടൻ ഹൗസ്, പൂവ്വത്തിക്കൽ എന്ന കക്ഷി കേരള മുദ്രപത്ര നിയമം 28 ( എ ) 
ഉപവകുപ്പ് ( 4) പ്രകാരം ജില്ലാ കളക്ടർ മുമ്പാകെ അപ്പീൽ സമർപ്പിച്ചിരുന്നു . 

- പ്രസ്തുത പരാതിയിന്മേൽ സബ്കളക്ടർ ( പെരിന്തൽമണ്ണ ) മുഖാന്തിരം ആവശ്യമായ അന്വേഷണം നടത്തിയിട്ടുള്ളതും 
കക്ഷിയെ നേരിൽ കേട്ടിട്ടുള്ളതും സ്ഥലപരിശോധന നടത്തിയിട്ടുള്ളതുമാണ്. മലപ്പുറം ജില്ല , ഏറനാട് താലൂക്കിൽ ഊർങ്ങാട്ടിരി 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 27 - ൽ റീസട്ടെ നമ്പർ 429/ 13 - ൽ ഉൾപ്പെട്ട സ്ഥലത്തിന്റെ ന്യായവില അപ്പീൽ അപേക്ഷകനെ നേരിൽ 
കേൾക്കുകയും പെരിന്തൽമണ്ണ സബ്കളക്ടർ റിപ്പോർട്ടിന്റെയും ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ 


248 


താഴെ പറയും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- പെരിന്തൽമണ്ണ സബ്കളക്ടറുടെ റിപ്പോർട്ടിന്റെയും കക്ഷിയെ നേരിൽ കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ ഭൂമിയുടെ 
പുതുക്കിയ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6- 3- 2010- ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവില വളരെയധികം വർദ്ധ 
നവ് വന്നിട്ടുള്ള മലപ്പുറം ജില്ല , ഏറനാട് താലൂക്കിൽ ഊർങ്ങാട്ടിരി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 27 - ൽ റീസർവ്വേ നമ്പർ 429 / 13 - ൽ 
ഉൾപ്പെട്ടിട്ടുള്ള ടി വസ്തുവിന്റെ വിലയിലും തരത്തിലും മാറ്റം വരുത്തി ന്യായവില കേരള സ്റ്റാമ്പ് ( ഭൂമിയുടെ ന്യായവില 
നിർണ്ണയം) ചട്ടം 1995- ലെ ചട്ടം 5(4) പ്രകാരം ചുവടെ ചേർക്കുന്ന പ്രകാരം നിശ്ചയിച്ച് ഉത്തരവാകുന്നു. 


റീസർവ്വ 
നമ്പർ 


വിസ്തീർണ്ണം 
(ആറിൽ) 


ഇനം 


തരം 


വിഭാഗം 


ന്യായവില / ആർ 


Wet land 


- 1, 00, 000 


ബ്ലോക്ക് 
27 റീസർവ്വ 

429 / 13 


0 .1630 
ഹെക്ടർ 


മേൽ ഉത്തരവ് പ്രകാരം നിശ്ചയിച്ച ന്യായവില മേൽ സൂചിപ്പിച്ച ചട്ടത്തിലെ 5 -ാം ചട്ടം 8 -ാം ഉപചട്ട പ്രകാരം ഫോറം 
" സി - യിൽ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്താവുന്നതാണ്. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


249 


